Regn . No. KERBIL /2012/ 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


COVERNMENT 


ക 


കാ 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ജൂലൈ 1 

7th July 2020 
1195 മിഥുനം 23 
23rd Mithunam 1195 


നമ്പർ 


} 


27 


Vol . IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 16 
16th Ashadha 1942 


PART III 


Police Department 


ലേല പരസ്യം 


നമ്പർ 22-113112020 KAP -I, 


2020 ജൂൺ 15 , 


കെ . എ . പി .-1 ബറ്റാലിയൻ കമാൻഡന്റിന്റെ അധീനതയിലുള്ളതും, തൃശ്ശൂർ രാമവർമപുരം കേരള പോലീസ് അക്കാദമി 
സമുച്ചയത്തിലുള്ള ഐ . പി . ആർ. ടി . സി . കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉപയോഗ 
യോഗ്യമല്ലാത്തതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ 16-7-2020 -ാം തീയതി പകൽ 11 മണിക്ക് പ്രസ്തുത കാര്യാലയത്തിൽ വെച്ച് 
പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപന നടത്തുന്നതാണ്. ഫോൺ: 04842781290. 


കമ 
നമ്പർ 


രജിസ്ട്രേഷൻ നമ്പർ 


ഇനം 


മോഡൽ 


നിരതദ്രവ്യം 

₹ 


1 


KL 01 AH 5199 


ബജാജ് സി ടി 100 


2005 


150 


2 


KL 01 AG 5513 


ടാറ്റാ സുമോ 


2005 


2,000 


3 


KL 01 X 7190 


ഹീറോ ഹോണ്ട സി ഡി 100 


2002 


20 


4 


KL 01 X 9991 


മിനി ബസ് 


2002 


5,000 


5 


KL 01 X 9478 


2002 


5,500 


3 3 


6 


KL 01 X 9487 


2002 


6,000 


13 


7 


KL 01 X 9990 


2002 


6,000 


1 : 


8 


KL 01 X 9907 


2002 


5,500 


23 


9 


KL 01 X 9932 


2002 


5,500 


11 


Gaz , No. 27 /2020/DTP (Police ). 


373 


100 


KERALA GAZETTE 


[PART III 


ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗഹിക്കു ന്ന വർ കൃത്യ സ മ യത്ത് ലേ സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മേൽപറഞ്ഞ വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിര തദവ്യം അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. 


ടി വാഹനങ്ങൾ വാങ്ങാൻ ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ 10-7-2020 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായി 
കമാണ്ടന്റ്, കെ.എ.പി.1 ബറ്റാലിയൻ, ഹിൽ പാലസ് പി . ഒ., തൃപ്പൂണിത്തുറ, എറണാകുളം-682 301 എന്ന വിലാസത്തിൽ 
ഈ ഓഫീസിൽ ലഭിക്കത്തക്കവിധം അയക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം ഓരോ വാഹനത്തിനും നിരതദ്രവ്യമായി 
മേൽപ്പറഞ്ഞ നിരക്കിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും എറണാകുളത്തെ കെ.എ.പി. -1 ബറ്റാലിയൻ കമാൻഡന്റിന്റെ 
പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ അടക്കംചെയ്ത്ത ക വ റിനു മുകളിൽ 
“ വാഹന ലേലത്തിനുള്ള ടെണ്ടർ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതും ഓരോ വാഹനത്തിനുമുള്ള ദർഘാസുകൾ പ്രത്യേക 
കവറുകളിൽ അയയ്ക്കേണ്ടതുമാണ്. 


ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക രേഖപ്പെടുത്തിയിട്ടുള്ള 
ആൾക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ പകുതി തുക 
( നിരതദ്രവ്യം കഴിച്ച്) ലേലം കൊണ്ടയാൾ ലേല സ്ഥലത്ത് വെച്ചുതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം ടെണ്ടർ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ബാക്കി തുകയും നിയമാനുസൃതമായ വില്പന നികുതിയും അടച്ച് 
സ്വന്തം ഉത്തരവാദിത്വത്തിൽ വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
വാഹനം പുനർലേലം നടത്തുന്നതുമാണ്. പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിനു ആദ്യം 
ലേലം കൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും നഷ്ടപ്പെട്ട സംഖ്യ ടിയാനിൽ നിന്ന് ഈടാക്കുവാൻ നടപടി സ്വീകരിക്കുന്നതുമാണ്. 


പുനർലേലത്തിൽ കൂടുതൽ സംഖ്യ ലഭിച്ചാൽ ടിയാൻ ആയതിന് അവകാശി ആയിരിക്കുന്നതല്ല. ലേല വസ്തുക്കൾ 
( വാഹനം) ലേലത്തിന് മുൻപുള്ള പത്ത് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 5 മണിവരെയുള്ള പ്രവ്യത്തി 
സമയങ്ങളിൽ തൃശ്ശൂർ ഐ.പി.ആർ.ടിസി. കാര്യാലയത്തിൽ എ സി ( ക്യു എം ) കെ.എ.പി. -1 ( 9497987382 ) 

-ന്റെ അനുമതിയോടുകൂടി 
പരി ശോ ധി ക്കാ വു ന്ന താ ണ് . 

യാതൊ രു കാര ണ വും കാണിക്കാത 

നോട്ടി സിൻ പ കാ രമുള്ള 
മാറ്റി വെയ്ക്കുന്നതിനോ ലേലം/ ദർഘാസ് വില്പന അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരം ജില്ലാ പോലീസ് 
മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


ന 


ല ലം 


കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ-I, 


പൂങ്കുഴലി, ജി . ഐ.പി.എസ്., 

കമാണ്ടന്റ് ( IIC ). 


എറണാകുളം. 


374 


